O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part I 


Law 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


1 


നിയമ ( എച്ച് ) 


വിജ്ഞാപനം 


10-00 


നൽക പ്പെട്ട 


നമ്പർ 14214 / എച്ച് 2 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 6 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 -ലെ 53 -  ാം കേന്ദ് ആക്സ്റ്റ് 
വകുപ്പ് പ്രകാരം 

അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് തിരു വ ന ന്ത പുരം 
താലൂ ക്കിൽ നോട്ട റി യാ യി രുന്ന ( ശീമതി റ്റി . പ്രസന്നകു മാരി അമ്മ , അഡ്വക്കേറ്റ് & നോട്ടറി , 
d / o ശ്രീ . കെ . സി . തങ്കപ്പൻ പിള്ള , ദേവിദർശൻ , ടെംമ്പിൾ റോഡ് , TRRWA 25A , ശാസ്തമംഗലം പി . ഒ . , 
തിരുവനന്തപുരം -695 010 ( രജിസ്റ്റർ നമ്പർ 38 / 1997 / TVPM ) എന്നവർ മരണപ്പെട്ടതിനെത്തുടർന്ന് ടിയാൾക്ക് 
നൽകി യി രുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പാക് ടീസ് റദു ചെയ്തു കൊണ്ടും ടിയാളുടെ പേര് 
നോട്ടറീസ് രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്തം ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


വിജ്ഞാപനം 


( 1 ) 
നമ്പർ 5014 | എച്ച് 3 / 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 - o 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാ ര ങ്ങൾ വിനി യോഗിച്ച് ശ്രീ . എം . സി . കുമാരൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . കുഞ്ഞ മ്പു , 
" ശിവ ലതിക ' കാരാട്ടുവയൽ , കാഞ്ഞങ്ങാട് പി . ഒ . , കാസറഗോഡ് -671 315 എന്നയാളെ കാസറഗോഡ് 
ജില്ല പൂർണ്ണമായും അധികാര പരിധിയായി പുനർ നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 3 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 02 / 1998 / KAZD ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 2 ) 


ക . 


നമ്പർ 6813 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 -ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടവീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അ ധി കാ ര ങ്ങൾ വിനിയോഗിച്ച് 

ശീ . ബി . ഇം തി യാസ് 

മു ഹ മ്മ ദ് , അഡ്വ ക്കേറ്റ് , 
s / o ശ്രീ . എം . കെ . ബഷീർ ജാൻ , ടി . സി . 43/785 15 , ജൂബിലി നഗർ 37 ( ജെ ) , മണക്കാട് പി . ഒ . , 
തിരുവനന്തപുരം -695 009 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 3 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 12 / 1998 / TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 3 ) 


നമ്പർ 8276 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . റ്റി . എ . സുരേഷ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . സി . വി . അശോകൻ , 
തറയിൽ ഹൗസ് , മയ്യനാട് പി . ഒ . , കൊല്ലം -691 303 എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിലെ കൊല്ലം 
താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 7 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 27 { 1997 { KLM ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part I 


) 


( 4 ) 


. 


നമ്പർ 9104 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീമതി കെ . എം . നൂർജഹാൻ , അഡ്വക്കേറ്റ് , d / o ശ്രീ . കെ . കെ . മുഹമ്മദ് , 
കട്ടക്കാത്ത് മുളങ്കാട്ട് ഹൗസ് , കോതപറമ്പ് പി . ഒ . , കൊടുങ്ങല്ലൂർ , തൃശൂർ -680 668 എന്നവരെ തൃശൂർ 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 7 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 41 / 1997 / TCR ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 5 ) 


നമ്പർ 9386 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്ട് ) 3 -ം 5 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . ജോർജ്ജ് കുരുവിള , അഡ്വക്കേറ്റ് , s / o ശ്രീ . കെ . വി . കുരുവിള , 
കുളങ്ങതിൽ ഹൗസ് , കടക്കനാട് പി . ഒ . , കോലഞ്ചേരി , എറണാകുളം -682 311 എന്നയാളെ എറണാകുളം 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 1 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 105 / 1997 / EKM ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


- 


( 6 ) 
നമ്പർ 9468 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 - o 

3 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീമതി വി . എസ് . ഗീത , അഡ്വക്കേറ്റ് , d / o ശ്രീ . എൻ . സുന്ദരേശൻ , 
പാണാട് , എൽ . എം . എസ് . ജംഗ്ഷൻ , ആറ്റിങ്ങൽ , തിരുവനന്തപുരം -695 101 എന്നവരെ തിരുവനന്തപുരം 
റവന്യൂ ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 
ഡിസംബർ മാസം 19 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ട് റിയായി 
( രജിസ്റ്റർ നമ്പർ 103 { 1997 { TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 

( 7 ) 
നമ്പർ 9470 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 - o 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി -യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . എച്ച് . രാജു , അഡ്വക്കേറ്റ് , s / o ശ്രീ . ജി . ഗില്ലാറിയസ് , ശാന്തി സദനം , 
K.C. No. VIII / 1975 , തേവള്ളി പി . ഒ . , കൊല്ലം -691 009 എന്നയാളെ കൊല്ലം റവന്യൂ ജില്ലയിലെ കൊല്ലം 
താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 8 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 15/1997 { KLM ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


( 8 ) 
നമ്പർ 9471 / എച്ച് 3 / 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 
കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3- 5 - o 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . എ . എസ് . പി . കുറുപ്പ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . ശങ്കര കുറുപ്പ് , 
" ഗായത്രി ' , ഇടപ്പള്ളി പി . ഒ . , കൊച്ചി , എറണാകുളം -682 024 എന്നയാളെ എറണാകുളം റവന്യൂ ജില്ല 
ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 18 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 17 / 2001 / EKM ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


3 


( 9 ) 


നമ്പർ 9472 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീമതി വി . എ . കസ്തരി , അഡ്വക്കേറ്റ് , d / o ശ്രീ . അച്ചുത നായിക് , ശക്തി 
നിലയം , സി.സി. 8/1002 ( എ ) , ആർ . ജി . പെ റോഡ് , കൊച്ചി , എറണാകുളം -682 002 എന്നയാളെ 
എറണാകുളം റവന്യൂ ജില്ലയിലെ കണയന്നൂർ താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി 
നിശ്ചയിച്ച് 2021 നവംബർ മാസം 21 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 39 / 1997 / EKM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 10 ) 


നമ്പർ 9708 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


- 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 - o 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച് പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . പി . എസ് . ജയിംസ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . പി . റ്റി . സ്കറിയ , 
പുളിങ്കാല യിൽ ഹൗസ് , കാണക്കാരി പി . ഒ . , കോട്ടയം -686 632 എന്നയാളെ കോട്ടയം റവന്യൂ ജില്ല 
ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 18 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 01 { 2001 { KTM ) ഇതിനാൽ 
പുനർ നിയമിക്കുന്നു . 


( 11 ) 


നമ്പർ 9816 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . മാത്യു സെബാസ്റ്റ്യൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . ചാക്കോ ദേവസ്യ , 
പുതിയ പറമ്പിൽ , പോനാത്ത് റോഡ് , കല്ലൂർ , കൊച്ചി , എറണാകുളം -682 017 എന്നയാളെ എറണാകുളം 
റവന്യൂ ജില്ലയിലെ കണയന്നൂർ താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 
2021 ഡിസംബർ മാസം 10 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 29 / 1997 / EKM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 12 ) 


നമ്പർ 10086 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . ആർ . ജയപ്രകാശ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . രാമകൃഷ്ണൻ , മൺകാട്ട് , 
എം . ജി . റോഡ് , ആറ്റിങ്ങൽ , തിരു വ ന ന്ത പുരം - 695 101 എന്ന യാളെ തിരു വ ന ന്ത പുരം റവന്യൂ 
ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്ക് ഉൾപ്പെടുന്ന ഉപദേശം അധികാര പരിധി യായി നിശ്ചയിച്ച് 
2021 നവംബർ മാസം 13 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 13 / 1998 / TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part I 


( 13 ) 


നമ്പർ 10088 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . ജി . സുധി , അഡ്വക്കേറ്റ് , s / o ശ്രീ . പി . എസ് . ഗോപാലൻ , മീനംകുന്ന് , 
വിളഭാഗം , നെടുങ്ങണ്ട് പി . ഒ . , വർക്കല , തിരുവനന്തപുരം -695 307 എന്നയാളെ കേരള സംസ്ഥാനം 
ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 ജനുവരി മാസം 9 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 22 / 1997 / TVPM ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 14 ) 


നമ്പർ 10090 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . എം . പഭാശങ്കർ , അഡ്വക്കേറ്റ് , s / o ശ്രീ . വി . പി . ശങ്കരൻകുട്ടി 
മേനോൻ , 15 | 81 , അമ്പാട്ട് കോള നി , കോർട്ട് റോഡ് , സുൽത്താൻ പെട്ട് , പാല ക്കാട് - 678 001 
എന്നയാളെ പാലക്കാട് റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 
ജനു വരി മാസം 20 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 11 / 1997 / PLKD ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 15 ) 


നമ്പർ 10216 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . ജോർജ്ജ് എം . ജോർജ്ജ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . എ . റ്റി . ജോർജ്ജ് , 
കരിക്കോട്ട് ഹൗസ് , ജെ . പി . നഗർ , മുത്തൂർ പി . ഒ . , പത്തനംതിട്ട -689 107 എന്നയാളെ പത്തനംതിട്ട 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 ജനുവരി മാസം 7 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 02 / 1999 / PTA ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 16 ) 


നമ്പർ 10514 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . കെ . മനോഹരൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . കെ . കെ . ഗോവിന്ദൻ , 
കുറ്റിക്കാട്ട് ഹൗസ് , മനക്കോടം , ചേന്ദമംഗലം പി . ഒ . , എറണാകുളം -683 512 എന്നയാളെ എറണാകുളം 
റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട നോർത്ത് പറവൂർ താലൂക്കും , കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെട്ട വൈപ്പിൻ 
പ്രദേശവും അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 ജനുവരി മാസം 20 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചു വർഷ കാല യ ള വി ലേക്ക് നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 86 1997 ( EKM ) ഇതി നാൽ 
പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


5 


( 17 ) 


നമ്പർ 10517 എച്ച് 3 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . എൻ . ആനന്ദൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . എസ് . നാരായണൻ വൈദ്യൻ , 
കിഴക്കേവീട്ടിൽ , ചെറിയനാട് പി . ഒ . , ചെങ്ങന്നൂർ താലൂക്ക് , ആലപ്പുഴ -689 511 എന്നയാളെ ആലപ്പുഴ 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ഒക്ടോബർ മാസം 3 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 10/1998 ALPA ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 18 ) 


നമ്പർ 10705 , എച്ച് 3 / 2021 നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . സി . എസ് . അബ്ദുൾ സമദ് , അഡ്വക്കേറ്റ് , s / o ശ്രീ . എം . സീതി , 
നെഹർ , 4 / 281 - എഫ് , പാതിരാക്കാട്ടുകാവ് റോഡ് , നോർത്ത് കളമശ്ശേരി , എറണാകുളം -683 104 എന്നയാളെ 
എറണാകുളം റവന്യൂ ജില്ലയിലെ കണയന്നൂർ താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി 
നിശ്ചയിച്ച് 2021 ഡിസംബർ മാസം 7 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 33 1997 { EKM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 19 ) 


നമ്പർ 10840 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . കെ . മോഹനചന്ദ്രൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . എൻ . കൃഷ്ണൻ നായർ , 
ടി . സി . 4/846 , കൃഷ്ണ , കവടിയാർ പി . ഒ . , തിരുവനന്തപുരം -695 003 എന്നയാളെ തിരുവനന്തപുരം 
റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2022 ജനുവരി മാസം 24 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 31 / 1997 / TVPM ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 20 ) 


നമ്പർ 10842 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടവീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . എസ് . രങ്കനാഥൻ , അഡ്വക്കേറ്റ് , s / o ശ്രീ . കെ . ആർ . ശ്രീകുമാരൻ പിള്ള , 
കീഴെ വീട് , മുനിസിപ്പൽ ഓഫീസിന് സമീപം , നെടുമങ്ങാട് പി . ഒ . , തിരുവനന്തപുരം -695 541 
എന്നയാളെ തിരുവനന്തപുരം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 
2022 ജനുവരി മാസം 25 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 30 / 1997 / TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part I 


( 21 ) 


നമ്പർ 16014 / എച്ച് 3 / 2021 / നിയമം . 


തിരുവനന്തപുരം , 2021 ഒക്ടോബർ 23 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3- 5 
വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം ബി - യും കൂട്ടി വായിച്ച പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് ശ്രീ . വേണു ജെ . പിള്ള , അഡ്വക്കേറ്റ് , s / o ശ്രീ . ജനാർദ്ദനൻ പിള്ള , 
ക്ലിഫ് ഹൗസ് ( കൗസ്ത്ര ഭം ) , മുണ്ടയ്ക്കൽ വെസ്റ്റ് , കൊല്ലം -691 001 എന്നയാളെ കൊല്ലം റവന്യൂ 
ജില്ലയിലെ കൊല്ലം താലൂ ക്ക് ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധി യായി നിശ്ചയിച്ച് 2021 
ഫെബ്രുവരി മാസം 28 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 5 / 2011 / KLM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം , 


വി . ഹരി നായർ , 
നിയമ സെക്രട്ടറി . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.11.30 03:53:32 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


